Regn . No. KERBIL/ 2012 / 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No . KL /TV ( N )/ 634/ 2012 -14 


GOVERN 


. 


കൾ 


ാർ 


രള സർക് 
VMENT OF 


KERALA 


tl cf Kk daly 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 ) 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2014 ജൂൺ 3 
3rd June 2014 
1189 ഇടവം 20 
20th Idavam 1189 
1936 ജ്യേഷ്ഠം13 
13th Jyaishta 1936 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Co - operative Department 


മലപ്പുറം ജില്ലാ സഹകരണ സംഘം ( ജനറൽ) ജോയിന്റ് രജിസ്ട്രാറുടെ നടപടിക്രമം 

[ ഹാജർ: ശ്രീ . വി. അബ്ദുൽ നാസർ, ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) 


നമ്പർ എച്ച്. എം . സി./265/ 2010 . 

2014 ജനുവരി 10 . 
വിഷയം: - ഏറനാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം . 692 സംഘം 

പ്രവർത്തനം സമാപ്തീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: (1) മഞ്ചേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 6 -1- 2010 - ലെ എം. 2645/ 09 നമ്പർ കത്ത്. 

(2 ) ഈ ഓഫീസിലെ 4 - 3- 2010 - ലെ എച്ച്. എം . സി . 265/ 10 നമ്പർ ഉത്തരവ്. 


( 3) മഞ്ചേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 6- 1- 2010 - ലെ എം . 2645 / 09 നമ്പർ കത്ത്. 


( 4) ഈ ഓഫീസിലെ 4 - 3- 2010 - ലെ എച്ച്. എം . സി. 265 / 2010 ( 2) നമ്പർ ഉത്തരവ്. 


(5 ) മഞ്ചേരി ( ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 31- 12 - 2011 - ലെ 


കെ . 968/ 2010 നമ്പർ കത്ത്. 


(6) ഈ ഓഫീസിലെ 16 - 1- 2013 - ലെ ഇതേ നമ്പർ കത്ത്. 


ഏറനാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹകരണ സംഘം ക്ലിപ്തം നമ്പർ എം. 692 - ൽ 31-12-2004 - ന് ചാർജ്ജടുത്ത 
ഭരണസമിതിയുടെ കാലാവധി 30- 12- 2009- ന് അവസാനിക്കുകയും പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് നടപടി 
സ്വീകരിക്കാതിരിക്കുകയും ചെയ്തതുമൂലം സംഘത്തിൽ ഉളവായ ഭരണ സ്തംഭനം ഒഴിവാക്കുന്നതിന്മഞ്ചേരി ( ജനറൽ) അസിസ്റ്റന്റ് 
രജിസ്ട്രാർ ആഫീസിലെ മല പ്പുറം യൂണിറ്റ് ഇൻസ്പെക്ടറെ പാർട്ട് ടൈം അഡ്മി നി സ് ട്രേറ്ററായി നിയമിക്കാ 
വുന്നതാണെന്ന് പരാമർശം (1) പ്രകാരം ശുപാർശ ചെയ്യുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ സംഘത്തിന്റെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്ററായി 6 മാസത്തേക്ക് നിയമിച്ച് പരാമർശം ( 2) പ്രകാരം 
ഉത്തരവാകുകയുണ്ടായി. 


3rd JUNE 2014] 


CO -OPERATIVE DEPARTMENT 


116 


സംഘത്തിൽ മലപ്പുറം യൂണിറ്റ് ഇൻസ്പെക്ടർ 23 -10- 2009- ന് നടത്തിയ മിന്നൽ പരിശോധനയിൽ സംഘം തുറന്ന് പ്രവർത്തി 
ക്കുന്നില്ലെന്നും, ബെലാപകാരമുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നും ടി സാഹചര്യത്തിൽ 
സംഘം പ്രവർത്തനം സംബന്ധിച്ച് കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്താവുന്ന 
താണെന്ന് പരാമർശം 3 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) ശുപാർശ ചെയ്യുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ 
സംഘം പ്രവർത്തന സാദ്ധ്യത സംബന്ധിച്ച് 1969 - ലെ കേരള സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരമുള്ള ഒരു പരിശോധന നടത്തു 
ന്നതിന് മഞ്ചേരി (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ഓഫീസിലെ കൊണ്ടോട്ടി യൂണിറ്റ് ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് 
പരാമർശം 4 പ്രകാരം ഉത്തരവാകുകയുണ്ടായി. ആയതിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടോട്ടി യൂണിറ്റ് ഇൻസ്പെക്ടർ നടത്തിയ 
വകുപ്പ് 66 പ്രകാരമുള്ള പരിശോധന റിപ്പോർട്ട് പരാമർശം (5 ) പ്രകാരം സമർപ്പിക്കുകയുണ്ടായി. 

ഏറനാട് താലൂക്കിലെ നൂറ് കണക്കിന് സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ 
ഉന്നമനത്തിന് വേണ്ടി ആരംഭിച്ച സംഘം ചില വ്യക്തികളിൽ കേന്ദ്രീകരിച്ചും, ചില പ്രദേശത്തെ കേന്ദ്രീകരിച്ചുമാണ് പ്രവർത്തിച്ച് 
തെന്നും കേവലം 43 പേരെ മാത്രമാണ് സംഘത്തിൽ അംഗങ്ങളായി ചേർക്കാൻ സാധിച്ചിട്ടുള്ളതെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘം നിയമാവലിയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാതെ സംഘം പ്രവർത്തനത്തിൽ 
മുഴുവനായും വ്യാജരേഖ ചമയ്ക്കൽതുടങ്ങി ക്രിമിനൽ ശിക്ഷ അർഹിക്കുന്ന കുറ്റങ്ങളാണ് നടന്നിരിക്കുന്നതെന്നും ആയതിനാൽ 
സംഘത്തിന് യാതൊരുവിധ പ്രവർത്തന സാദ്ധ്യതയുമില്ലെന്നും, സംഘം അംഗങ്ങൾക്ക് സംഘംമുന്നോട്ട് കൊണ്ടുപോകാൻ 
താൽപര്യമില്ലെന്നും ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാൽ സംഘം പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാ 
വുന്നതാണെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. 
-- സംഘത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും പരിശോധനയിൽ വെളിപ്പെട്ട വസ്തുതകളും വിലയിരുത്തുമ്പോൾ സംഘം 
പ്രവർത്തനം സമാപീകരിക്കലാണ് ഉചിതമായ നടപടി എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ സമാപീകരണത്തിന്മുന്നോടിയായി 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 1) - ൽ നിഷ്കർഷിച്ച പ്രകാരം ബന്ധപ്പെട്ട ധനസഹായ ബാങ്ക്, 
സർക്കിൾ സഹകരണ യൂണിയൻ എന്നിവർക്ക് മേൽ വിഷയത്തിൽ എന്തെങ്കിലും ആക്ഷേപമോ അഭിപ്രായമോ 
ബോധിപ്പിക്കുവാനുണ്ടെങ്കിൽ ബോധിപ്പിക്കുന്നതിന് പരാമർശം (6) പ്രകാരം സമയം അനുവദിച്ച് നൽകുകയും ചെയ്തു . 


നിശ്ചിത സമയപരിധിക്കകം ആരുംതന്നെ ആക്ഷേപമോ അഭിപ്രായമോ ബോധിപ്പിക്കുകയുണ്ടായില്ല . മേൽ സാഹചര്യത്തിൽ 
താഴെ പറയും പ്രകാരം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


1969 - ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ് 71 (1) പ്രകാരം എന്നിൽ നിക്ഷിപ്തമായ അധികാരം ഉപയോഗിച്ച് 
ഏറ നാട് താലൂക്ക് സഹകരണ എംപ്ലോയീസ് സഹ ക രണ സംഘം ക്ലിപ്തം നമ്പർ എം . 692 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 (1) പ്രകാരം മഞ്ചേരി (ജനറൽ) അസിസ്റ്റന്റ് രജിസ്ട്രാർ ആഫീസിലെ മലപ്പുറം യൂണിറ്റ് 
ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ ഉടനെതന്നെ സംഘത്തിന്റെ ചാർജ്ജ് എടുക്കേണ്ടതും ചാർജ്ജടുത്ത തീയതിയിലെ ബാക്കിപത്രം, ചാർജ്ജ് 
ലിസ്റ്റിന്റെ പകർപ്പ് എന്നിവ സഹിതം ചാർജ്ജടുത്ത വിവരം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതും സഹകരണ സംഘം 
നിയമം, ചട്ടം, സഹകരണ സംഘം രജിസ്ട്രാറുടെ സർക്കുലർ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് വിധേയമായി ലിക്വിഡേഷൻ നടപടികൾ 
പൂർത്തീകരിക്കേണ്ടതും ചട്ടം 69 ( 3 ) പ്രകാരമുള്ള തമാസ പുരോഗതി റിപ്പോർട്ട് യഥാസമയം ഈ ആഫീസിൽ 
സമർപ്പിക്കേണ്ടതുമാണ്. 


ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസ് 
( ജനറൽ), മലപ്പുറം. 


(ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ). 


കണ്ണൂർ ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) - ടെ ചുമതല വഹിക്കുന്ന 

- ഡെപ്യൂട്ടി രജിസ്ട്രാർ ( ഭരണം) നടപടിക്രമം 

- ( ഹാജർ: ശ്രീ . ടി. കെ . വിശ്വനാഥൻ നായർ) 
നമ്പർ 5100 / 2013 / എ . ഇ . എൽ. 

2014 മാർച്ച് 30. 
വിഷയം: - തല ശ്ശേരി താലൂക്ക് എക് സ് സർവ്വീസ് മെൻ വെൽഫെ യർ സഹ ക ര ണ സംഘം ക്ലിപ് തം 

നമ്പർ സി . 1702 - കേരള സഹകരണ നിയമം വകുപ്പ് 71(1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 

പ്രകാരം ലിക്വിഡേറ്ററെ നിയമിച്ചുകൊണ്ടും ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 
സൂചന: - അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) കൂത്തുപറമ്പിന്റെ 25 - 4- 2013 - ലെ 851/ 13 / ബി നമ്പർ കത്തും 66 -ാം വകുപ്പ് 

പ്രകാരമുള്ള പരിശോധനാ റിപ്പോർട്ടും. 


3rd JUNE 2014] 


CO -OPERATIVE DEPARTMENT 


117 


| 20 - 12 - 2005- ൽ രജിസ്റ്റർ ചെയ്ത് 29- 12 - 2005- ന് പ്രവർത്തനമാരംഭിച്ച ക്ലിപ്തം നമ്പർ സി. 1702 തലശ്ശേരി താലൂക്ക് എക്സ് 
സർവ്വീസ് മെൻ വെൽഫെ യർ സഹ ക രണ സംഘത്തിന്റെ പ്രവർത്തനം കേരള സഹ ക ര ണ നി യ മം 
വകുപ്പ് 66 പ്രകാരം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കൂത്തുപറമ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ 
എ ആന്റ് ഇ - 2 ഇൻസ്പെക്ടറെ നിയമിച്ചുകൊണ്ട് ഉത്തരവായിരുന്നു . 


സൂചന പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ), കൂത്തുപറമ്പ് പ്രസ്തുത അന്വേഷണ റിപ്പോർട്ട് ഈ ആഫീസിൽ 
സമർപ്പിച്ചിട്ടുണ്ട്. 


- ടി റിപ്പോർട്ട് പരിശോധിച്ചതിൽ നിന്നും സംഘം ഇപ്പോൾ പ്രവർത്തനരഹിതമാണെന്നും സംഘത്തിൽ ഇപ്പോൾ തെരഞ്ഞ 
ടുക്കപ്പെട്ട ഭരണസമിതി ഇല്ലായെന്നും പ്രവർത്തനം സംബന്ധിച്ച് പരാതിയുള്ളതിനാൽ സംഘം പ്രവർത്തനംമുന്നോട്ടുകൊണ്ടു 
പോകുന്നതിന് മെമ്പർമാർക്കുള്ള താൽപര്യക്കുറവ് പ്രകടമാണ് എന്നും സംഘം പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരു 
സാദ്ധ്യതയും ഇല്ലെന്നും ഉത്തമ ബോദ്ധ്യംവന്ന സാഹചര്യത്തിൽ ചുവടെ ചേർത്ത് പ്രകാരമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു 
കൊള്ളുന്നു . 


ഉത്തരവ് 


ക്ലിപ്തം നമ്പർ സി 1702 തലശ്ശേരി താലൂക്ക് എക്സ് സർവ്വീസ്മെൻ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 
കേരള സഹകരണ നിയമം വകുപ്പ് 71 (1) പ്രകാരം സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 72 പ്രകാരം അസിസ്റ്റന്റ് രജിസ്ട്രാർ 
(ജനറൽ) കൂത്തുപറമ്പ് കാര്യാലയത്തിലെ കൂത്തുപറമ്പ് യൂണിറ്റ് ഇൻസ്പെക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ചുകൊണ്ടും ഇതിനാൽ 
ഉത്തരവാകുന്നു . 


- ലിക്വിഡേറ്റർ സംഘത്തിന്റെ ചാർജ്ജ് ഉടൻ ഏറ്റെടുക്കേണ്ടതും ഏറ്റെടുത്ത ആസ്തി ബാദ്ധ്യതകളുടെ വിവരങ്ങളും 
സംഘത്തിന്റെ ബാക്കി പത്ര സഹിതം വിവരം യഥാസമയം ഈ ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ്. 


സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, കണ്ണൂർ. 


ന 


( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 

- ചുമതല വഹിക്കുന്ന 
ഡെപ്യൂട്ടി രജിസ്ട്രാർ (ഭരണം). 


REGISTRATION CERTIFICATE 


5 . Area of operation — Whole area of Hosdurg Taluk . 


6. Main Object - As per Bye -law No. 5. 
7. Authorized Share Capital - 1, 01, 00 ,000 . 


In exercise of the powers conferred upon me under 
Section 7 of the Kerala Co-operative Societies Act, 1969 
(Act 21 of 1969) I do hereby certify that the following 
Societies, the particulars which are registered by me today 
as a Co- operative Society under the said Act, on the basis 
of limited liability and that the bye - laws of the 
undermentioned Societies are also hereby registered under 
the said Section . 


8. Maximum borrowing power of the Society — 150 

times of the paid up share capital + reserve 
fund. 


9. Type of society — Rule 15 ( 11) (1) -Welfare Society. 


Categorical Statements 


- (1 ) 


No . 0 -1644/ 2014/R .Dis. 


29th April 2014. 


No. 0 -1242/2014/R .Dis. 


| 22nd April 2014. 


1. Name and Number of the Society — The Kasthurba 

Vanitha Service Co - operative Society Ltd . 
No. S . 519 . 


1. Name and Number of the Society — Thaikadappuram 

Consumers Welfare Co -operative Society Ltd . 
No . S. 517. 


2. Date of Registration - 29 - 4- 2014. 


2. Date of Registration - 22 -4- 2014. 


3. Address — Nileshwar, Hosdurg . 


3. 


Address — Thaikadappuram , Nileshwar, Hosdurg 


4. 


Liability - Limited. 


4. 


Liability - Limited. 


5. Area of operation — Whole area of Hosdurg . 


3rd JUNE 2014 ] 


CO -OPERATIVE DEPARTMENT 


118 


No. 0 - 1854 /2014 /R .Dis . 


30th April 2014 . 


6 . Main Object - As per Bye -law No. 4 . 
7. Authorized Share Capital — \ 26 ,00 ,000 . 
8. Maximum borrowing power of the Society — 150 times 

of the paid up share capital + reserve fund . 
9 . Type of Society — Rule 15 ( 11) ( 1) -Welfare Society . 


1. Name and Number of the Society — The Chandragiri 

Keezhoor Kadappuram Poozhithozhilali Kshema 
Sahakarana Sangham Ltd . No. S . 521 . 


2. 


Date of Registration — 30 - 4- 2014 . 


No . 0 - 1853/2014 /R .Dis. 


30th April 2014 . 


3. Address — Keezhoor Kadappuram , P. O . Chandragiri, 

Kasaragod . 


4 . 


Liability - Limited . 


5 . Area of operation — Whole area of Kasaragod District 

except Madikai Grama Panchayath . 


6 . Main Object - As per Bye - law No. 3 . 
7. Authorized Share Capital — 80 ,00 ,000 . 


1. Name and Number of the Society — The Kasaragod 

Kadappuram Kasaba Poozhithozhilali Kshema 

Sahakarana Sangham Ltd . No. S . 520 . 
2. Date of Registration — 30 -4 -2014 . 
3. Address — Adukkathbayal Beach , Kasaragod 
4 . Liability — Limited . 
5. Area of operation — Whole area of Kasaragod District 

except Delampady Grama Panchayath 
6 . Main Object - As per Bye -law No. 3. 
7. Authorized Share Capital — ` 80 ,00 ,000 . 
8 . Maximum borrowing power of the Society — 150 times 

of the paid up share capital + reserve fund . 
9. Type of Society — Rule - 15 (11) ( 1) -Welfare Society . 


8. Maximum borrowing power of the Society — 150 times 

of the paid up share capital + reserve fund . 


9. Type of Society — Rule 15 (11) (1) -Welfare Society. 


(Sd .) 
Office of the Joint Registrar of Joint Registrar of 
Co-operative Societies (General ), Co -operative Societies 
Kasaragod . 

(General). 


